ബഹുമാനപ്പെട്ട തിരുവനന്തപുരം സബ് കോടതി 

മുമ്പാകെ 
0 . P . ( SUCCESSION) No .15/09. 


ഹർജിക്കാർ: 


- 1. 


പോറ്റിവേലു , കെ . @ രാജു , 

s/ o കുറ്റാലം, 
റ്റി. സി . 39 / 1245, 
കൊത്തുവാൾ തെരുവ്, 
ചാല , തിരുവനന്തപുരം. 


2. ശക്തിവേൽ, കെ ., 

s/o കുറ്റാലം, 
3. ലക്ഷ്മ ണൻ, കെ . 

- s/ o കുറ്റാലം, 


- 4. പാർത്ഥിപൻ, കെ . 

s/ o കുറ്റാലം, 


- 5. സുമതി, പി. 

- d/o പൊന്നമ്മാൾ, 


ടി 


- 6. രാജം, പി . 

- d/o പൊന്നമ്മാൾ, 


ടി . 


എതിർകക്ഷികൾ : ഇല്ല. 

സകലമാനപേരെയും തെര്യപ്പെടുത്തുന്നത്. 

തിരു വ ന ന്ത പുരം, ചാല , കൊത്തു വാൾ തെരു വിൽ 
T. C . 39 /1 245 ( 1) - ൽ താമ സിച്ചു വ ര എസ്. കുറ്റാലം 
5- 2-2002 - ൽ മരണപ്പെട്ടുപോയിട്ടുള്ളതും ടിയാന് തിരുവനന്ത 
പുരം സെക്കന്റ് അഡീഷണൽ സബ് കോർട്ടിൽ LAR 65 / 
2000 നമ്പർ കേസ്സിൽ വിധി അനുസരിച്ച് 16, 67,634 രൂപ അനു 
വദിച്ചിട്ടുള്ളതുമാകുന്നു . ടി തുക ഹർജിക്കാർക്ക് വാങ്ങുന്ന 
തിന് Succession Certificate കിട്ടുന്നതിനായി മേൽ നമ്പർ 
കേസ് ഫയൽചെയ്ത് 12 -8 -2009 -ാം തീയതി വിചാരണ വച്ചിരി 
ക്കു ന്നു . ടി നമ്പർ ഹർജി സംഗ തിയ്ക്ക് ആർക്കെങ്കിലും 
ആക്ഷേപംഉണ്ടെങ്കിൽ ആയത് വിചാരണ ദിവസം രാവിലെ 11 
മണിക്ക് ഈ കോടതി മുമ്പാകെ ഹാജരായി ബോധിപ്പിച്ചുകൊ 

ള്ളണ്ടതും അല്ലാത്തപക്ഷം ആർക്കും തർക്കം ഇല്ലെന്ന്കണ്ട് 
ടി ഹർജി സംഗതി തീർച്ച ചെയ്യുന്നതാണെന്നുള്ള വിവരം 
ഇതിനാൽ തെര്യപ്പെടുത്തിക്കൊള്ളുന്നു . 


കവടിയാർ എസ്. മോഹൻദാസ്, 
ഹർജിക്കാർ ഭാഗം അഡ്വക്കേറ്റ്, 


വഞ്ചിയൂർ. 


